Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


- 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


I 


ം 
കേGOVERN 


ാർ 


രള സർക് 
WMENT OF 


- 


- 


- 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


8th January 2013 
2013 ജനുവരി 8 


THIRUVANANTHAPURAM , TUESDAY 


Vol. II | 
വാല്യം 2 [ 


നവര } 2. 


തിരുവനന്തപുരം, ചൊവ്വ 


18th Paishna 19:4 - 


നമ്പർ 


18th Pousha 1934 
1934 പൌഷം 18 


PART III 
Stores Purchase 


Forest Department 

ദർഘാസ് പരസ്യം 

- [ നമ്പർ 01 /2012] 
നമ്പർ ബി - 1884 / 11. 

2012 ഡിസംബർ 5 . 


കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ കണ്ണൂർ 
തലശ്ശേരി റെയിഞ്ചുകളിൽ 2012 -13- ൽ നഴ്സറി നിർമ്മാണത്തി 
നാവശ്യമായ താഴെ പറയുന്ന അളവിലും ഗുണനിലവാരത്തിലുമുള്ള 
പോളി ത്തീൻ സഞ്ചികൾ വിത രണം ചെയ്യു ന്ന തി നായി 
മൽസരാടിസ്ഥാനത്തിലുളള ടെണ്ടർ മുദ്ര വെച്ച കവറിൽ 
ഉൽപ്പാദകരിൽ നിന്നോ അംഗീകൃത ഡീലർമാരിൽ നിന്നോ 


നിരതദ്രവ്യം 


1 %. 


വിതരണം ചെയ്യേണ്ട കാലയളവ് - കരാർ തീയതി മുതൽ 
ഒരു മാസം. 


- മേൽ പറഞ്ഞ ടെണ്ടറിൽ കാണിച്ച സാധനത്തിൻറ 
അളവ് ഉദ്ദേശം മാത്രമാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേ ദിവസം ടെണ്ടർ നടക്കാതെ വന്നാൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം അതേ സമയത്തും സ്ഥലത്തും നടത്തുന്ന 
തായിരിക്കും. 


സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, കണ്ണൂർ. 


- (ഒപ്പ്) 
അസിസ്റ്റന്റ്കൺസർവേറ്റർ 

ഓഫ് ഫോറസ്റ്റ്സ് 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ക്ഷണിച്ചുകൊളളുന്നു . ടെണ്ടർ ഫോറം 150 + വാറ്റ് 
അടച്ചാൽ പ്രവൃത്തിദിവസങ്ങളിൽ കണ്ണൂർ കണ്ണോത്തുംചാലിൽ 
പ്രവർത്തിക്കുന്ന സോഷ്യൽ ഫോറസ് ടി ഡിവി ഷൻ 
ആഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ടെണ്ടർ ഫോറം 15 - 1- 2013 - ന് 1 മണി വരെ ലഭിക്കുന്നതും 
അന്നേ ദിവസം വൈകുന്നേരം 3 മണി വരെ സ്വീകരിക്കുന്നതും 
3. 30 മണിക്ക് അപ്പോൾ ഹാജരുളളവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമായിരിക്കും. താഴെ കാണിച്ച തുകയ്ക്കുളള 
നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യ, സൗത്ത് ബസാർ, 
കണ്ണൂർ ബാഞ്ചിൽ മാറാവുന്ന ഡി. ഡി ആയി അസിസ്റ്റന്റ് 

ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 
കണ്ണൂരിന്റെ പേരിൽ എടുത്ത് ടെണ്ടറിന്റെ കൂടെ സമർപ്പി 
ക്കേണ്ടതാണ്. എല്ലാ നികുതികളും ഉൾപ്പെടെയുളള ഒരു കി. ഗ്രാം 
സാധനത്തിന്റെ നിരക്കാണ് രേഖപ്പെടുത്തേണ്ടത്. സീൽ 
ചെയ്യാ ത്ത തും , വൈകി ലഭി ക്കു ന്ന തു മായ ടെണ്ട റു കൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ടെണ്ടർ 

ഫോറത്തിനോ ടൊപ്പം തന്നെ ടെണ്ടറിൽ കാണിച്ചിട്ടു ഇള 
ഗുണനിലവാരത്തിലുള്ള പോളിത്തീൻ സഞ്ചികൾ (3 സാമ്പിൾ) 
സൗജന്യമായി ഹാജരാക്കേ ണ്ട താണ്. ഏറ്റവും കുറഞ്ഞ 
നിരക്ക് രേഖ പ്പെ ടു ത്തു ന്ന തും , ടെണ്ടറിൽ കാണിച്ച 
ഗുണ നി ല വാ ര ത്തി ലു ളള പോളി ത്തീൻ സഞ്ചികൾ 
ഹാജരാക്കുന്നതുമായ വ്യക്തി 100 - ന്റെ മുദ്രപത്രത്തിൽ 
അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 5 % തുക സെക്യൂരിറ്റി 
ഡിപ്പോസിറ്റ് ആയിനകേണ്ടതും ഉടമ്പടി വെക്കേ ണ്ട തും 
റെയിഞ്ചാഫീസർമാരിൽ നിന്നും സപ്ളെ ഓർഡർ ലഭിക്കുന്ന 
ത നു സരിച്ച് കവറുകൾ ടിയാന്മാരുടെ പേരിൽ ടിയാന്മാർ 
ആ വ ശ ്യ എ ടു ന്ന സ്ഥ ല ത്ത് വി ത ര ണ ത ച യ്യ ാ ൻ 
ബാദ്ധ്യ സ്ഥ നു മാ യി രി ക്കും . യഥാ സ മ യം വി ത ര ണം 
ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം സ്റ്റോർ പർച്ചേസ് 
മാന്വലിൽ അനുശാസിക്കും വിധത്തിലുളള പിഴ ഈടാക്കുന്നതാ 
യി രി ക്കും . വനം വകുപ്പിൽ നില വി ലു ളള ക്വ ട്ടേ ഷൻ 
സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ ന കളും ഈ ടെണ്ട റിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിച്ച 
മേൽ വിലാസത്തിലോ 0497 -2705105 എന്ന ഫോൺ നമ്പരിലോ 
അന്വേഷിക്കാവുന്നതാണ്. 
സപ്ളെ ആവശ്യ 

വിതരണം ഉദ്ദേശ 
ചെയ്യേണ്ട സാധനത്തിൻറ ചെയ്യേണ്ടി വില 
സാധനങ്ങൾ അളവ് 

സ്ഥലം 


200 കി. ഗ്രാം 


പോളിത്തീൻ 
സഞ്ചി 
(12 x 18cm) 


കണ്ണൂർ, | 22,000 
തലശ്ശേരി 
സോഷ്യൽ 
ഫോറസ്ട്രി 
റെയിഞ്ചുകളിൽ 


150 


gauge 


10 കി . ഗ്രാം 


1, 200 


പോളിത്തീൻ 
സഞ്ചി 
(18 x 21 cm) 


- 150 


gauge 


| 10 കി . ഗ്രാം 


1 ,200 


പോളിത്തീൻ 
സഞ്ചി 
(20 x 40 cm ) 

150 
gauge 


